Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





ത്ന ചി Reg. No. KL/TV(NY/634/2018-20 


2020 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 15 


തിരുവനന്തപുരം, 
വാല്യം 9 ചൊവ്വ ൦2 ൨0 2020 നമ്പര്‍ 
1196 വൃശ്ചികം 30 49 
Vol. IX Thiravananthapuram, 30th Vrischikam 1196 No, 
Tuesday 1942 അഗഗഹായനം 24 


24th Agrahayana 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


8546 


KERALA GAZETTE 


[Parr 11 





(21) 


നമ്പര്‍ ബി3-16703/2020. 2020 നവംബര്‍ 3. 


കൊല്ലം താലൂക്കില്‍ തൃക്കോവില്‍വട്ടം വില്ലേജില്‍ 
ഡീസന്റ്‌ ജംഗ്ഷന്‍ പി. ഒ., വെട്ടിലത്താഴം, നന്ദനത്തി 
കെ. ജി. പ്രദീപ്‌ 3-11-2018-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ 
ഉഷകുമാരി ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
തൃക്കോവില്‍വട്ടം വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാ 
വകാശികളാണെന്ന്‌ അറിയുന്നു. 


അവകാശ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഉഷകുമാരി ഭാര്യ 53 
2 ഗായ്രതി, പി. മകള്‍ 25 
3 ഗാരി, പി. 18 


2 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല). 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാ ണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ 
്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(22) 


നമ്പര്‍ ബിദ3-14183//2020. 2020 സെപ്റ്റംബര്‍ 22. 


കൊല്ലം താലൂക്കില്‍ മങ്ങാട്‌ വില്ലേജില്‍ കിളി കൊല്ലൂര്‍ 
മുസലിയാര്‍ നഗര്‍ നമ്പര്‍ 1, വുന്ദാവന്‍ ഗാര്‍ഡന്‍സില്‍ 
പി. എസ്‌. പ്രതീപ്കുമാര്‍ 25--7-2020-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ 
എസ്‌. ദേവിക ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
മങ്ങാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 
കളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 എസ്‌. ദേവിക ഭാര്യ 57 

2 പല്ലവി മകള്‍ 36 

3 റാം കുമാര്‍ മകന്‍ 34 

4 പി. ശിവമ്മ മാതാവ്‌ 81 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാ ണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


താലൂക്കാഫീസ്‌, 
കൊല്ലം. 
6D 


(ഒപ്പ) 


തഹശീല്‍ദാര്‍. 


72 


Karunagappally Taluk 


പരസ്യം 


() 


നമ്പര്‍ സി-6988/2020. 2020 ആഗസ്റ്റ്‌ 25. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ ക്ലാപ്പന വില്ലേജില്‍ ക്ലാപ്പന 
വടക്ക്‌ മുറിയില്‍ കുന്നേല്‍പുത്തന്‍ വീട്ടില്‍ ത്രിവിക്രമന്‍, സി. വി. 
16-7-2020-ല്‍ മരണപ്പെട്ടു പോയിട്ടുളളതാണ്‌. പരേതന്റെ 
പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ 
ഗംഗകുഞ്ഞ്‌ സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ ക്ലാപ്പന 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതിലും 
അവകാശ വിചാരണ നടത്തിയതിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ 
(പകാരവും (തിവിരകമന്‍, സി. വി. 16 -7-2020-ല്‍ മരണ 
മടഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാര്രമാണ്‌ഉള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഗംഗകുഞ്ഞ്‌ ഭാര്യ 67 
2 കണ്ണന്‍, റ്റി. ജി. മകന്‍ 46 
em oO 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ 
മേല്‍വിവരിച്ചവര്‍ മാര്തമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പ്രസിദ്ധ പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ടു രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 


മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


ഹാജരായി 


നമ്പര്‍ സി-7082/2020. 2020 ആഗസ്റ്റ്‌ 25. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ അയണിവേലിക്കുളങ്ങര 
വില്ലേജില്‍ കോഴിക്കോട്‌ മേക്ക്‌ മുറിയില്‍ തോട്ടുകര വീട്ടില്‍ 
അബ്ദുല്‍ അസീസ്‌ 16-2-2020-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
പരേതന്റെ പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി 
വീട്ടില്‍ ഹാഷിം, എ. സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ 
അയണിവേലിക്കുളങ്ങര, ചവറ വില്ലേജാഫീസര്‍മാര്‍ മുഖേന 
നടത്തിയതിലും 
നടത്തിയതിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ രപകാരവും 
അബ്ദൂല്‍ അസീസ്‌ 15-2-2020-ല്‍ മരണമ ടഞ്ഞുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണ്‌ 


അന്വേഷണം അവകാശ വിചാരണ 


ഉള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 നബീസ മാതാവ്‌ 82 
2 റഷീദാ അസീസ്‌ ഭാര്യ 61 
3 ഹാഷിം, എ. മകന്‍ 40 
4 ഹസീനാബീവി, ആര്‍. മകള്‍ 39 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


15th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8547 





പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ 
മേല്‍വിവരിച്ചവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസും കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ടു ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 


മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 
(3) 


നമ്പര്‍ സി6-732/2020. 2020 നവംബര്‍ 6. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ ചവറ വില്ലേജില്‍ 
കുളങ്ങരഭാഗം മുറിയില്‍ പടിപ്പുരവീട്ടില്‍ വൈ. ജോണ്‍കുട്ടി 
22 -5 -2020-ല്‍ മരണപ്പെട്ടു പോയിട്ടുളളതാണ്‌. പരേതന്റെ 
പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ മറിയാമ്മ 
സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ ചവറ വില്ലേജാഫീസര്‍ 
മൂഖേന അന്വേഷണം നടത്തിയതിലൂും അവകാശ വിചാരണ 
നടത്തിയതിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ (പകാരവും 
വൈ. ജോണ്‍കുട്ടി 22-ട-2020-ല്‍ മരണമ ടഞ്ഞുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണ്‌ 
ഉള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 മറിയാമ്മ ഭാര്യ 72 

2 എലിസബത്ത്്‌ജോണ്‍ മകള്‍ 4 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ 
മേല്‍വിവരിച്ചവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസും കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
ര്പസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ടു ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 


മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 
(4) 


നമ്പര്‍ സി6-97ോ/2020. 2020 നവംബര്‍ 2. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ തെക്കുംഭാഗം വില്ലേജില്‍ 
വടക്കുംഭാഗം മുറിയില്‍ മണീകണ്ഠഭവനം പാലവിളതെക്കതില്‍ 
വീട്ടില്‍ മണീകണ്ഠന്‍, വി. 198-9-2020-ല്‍ മരണപ്പെട്ടു 
പോയിട്ടുളളതാണ്‌. പരേതന്റെ പേരിലുള്ള അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ അമ്പിളി, പി. സമര്‍പ്പിച്ചിരുന്ന 
അപേക്ഷയിന്‍മേല്‍ തെക്കുംഭാഗം വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതിലൂം അവകാശ വിചാരണ 
നടത്തിയതിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ (പകാരവും 
മണികണ്ഠന്‍, വി. 19-9-2020-ല്‍ മരണമടഞ്ഞുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമാണ്‌ 
ഉള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അമ്പിളി, പി. ഭാര്യ 44 
2 അജിത്ത്‌, എം. എ. മകന്‍ 22 
3 തങ്കമ്മ മാതാവ്‌ 66 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.?) 


73 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ 
മേല്‍വിവരിച്ചവര്‍ മാര്തമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പ്രസിദ്ധ പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ടു രേഖാമൂലം 


ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 


ഹാജരായി 


മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ സി6-8921/2020. 2020 നവംബര്‍ 2. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ ആദിനാട്‌ വില്ലേജില്‍ 
ആദിനാട തെക്ക്‌ മുറിയില്‍ രഘുനിവാസ്‌ വീട്ടില്‍ രാജി, ആര്‍. 
6-7-2020-ല്‍ മരണപ്പെട്ടു പോയിട്ടുളളതാണ്‌. പരേതയുടെ 
പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി തഴവ വില്ലേജില്‍ 
വടക്കും മുറി കിഴക്കേക്കര മുറിയില്‍ രഞ്ജിത്ത്‌ ഭവനം വീട്ടില്‍ 
രഞ്ജിത്ത്‌ വിജയന്‍ സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ തഴവ, 
ആദിനാട്‌ വില്ലേജാഫീസര്‍മാര്‍ മുഖേന അന്വേഷണം 
നടത്തിയതിലും അവകാശ വിചാരണ നടത്തിയതിലൂും 
മരണ സര്‍ട്ടിഫിക്കറ്റ്‌ (്പരകാരവും രാജി, ആര്‍. 6-7-2020-ല്‍ 
മരണമടഞ്ഞുവെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമാണ്‌ ഉള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 രഞ്ജിത്ത്‌ വിജയന്‍ ഭര്‍ത്താവ്‌ 40 
2 ശ്രീഹരി, ആര്‍. മകന്‍ 10 
3 ഇഷ്വാനി, ആര്‍. മകള്‍ 5 


(പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പുണ്ട്‌. ഇതില്‍ 
2, 3 കക്ഷികള്‍ മൈനറുകളും, ഒന്നാം 


സംരക്ഷണയിലുമാണ്‌.) 


കക്ഷിയുടെ 


പരേതയുടെ നിയമാനുസൃത അവകാശികള്‍ 
മേല്‍വിവരിച്ചവര്‍ മാര്തമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പ്രസിദ്ധ പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ 


ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 


നേരിട്ടു ഹാജരായി രേഖാമൂലം 


മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


©) 


No. C6-9786/2020. Sth November 2020. 


Notice is hereby issued to all whom it may concern 
that Biji, Sreelekshmi, Pavumba South, Thazhava, 
Pin-690 574, Pavumba Village, Karunagappally Taluk, 
Kollam District in Kerala State has filed an application in 
this office for the grant of a legal heirship certificate in 
respect of the legal heirs of her deceased husband 
Asokan Gopalan who died on 11-10-2020. Enquiry 
conducted through the Village Officer, Pavumba revealed 
that Asokan Gopalan died on 11-10-2020 and the persons 
mentioned in the schedule below are the legal heirs of 
the deceased. 


8548 


KERALA GAZETTE 


[Parr 11 





SCHEDULE 
Si. Name of the Relationship with the Age 
No. legal heris deceased 
1 134 Wite 40 
2 Meenakshi, B. Daughter 19 
3 Midhun, A. Son 14 
4 Devaki Mother 67 


(Father of the deceased is not alive. SI. No. 3 is 
minor and under the guardianship of Sl. No. 1) 


Objections if any against the issuance of the legal 
heirship certificate in the name of the above persons 
should be filed in person before the undersigned within 
30 days from the date of publication of this notice in the 
Kerala Government Gazette. Belated applications and 


those sent by post will not be considered. 


Taluk Office, 
Karunagappally. 


(Sd.) 
Tahsildar. 


Kottarakkara Taluk 
പരസ്യം 


(൪ 


നമ്പര്‍ എ4-15948/2020. 2020 നവംബര്‍ 24. 


കൊട്ടാരക്കര താലൂക്കില്‍ കുമ്മിള്‍ വില്ലേജില്‍ 
വീട്ടില്‍ 


പരേതന്റെ 


കുമ്മിള്‍ പി. ഒ. തച്ചോണം, ശാന്തവിലാസം 
സദാശിവന്‍ 10-3-2020-ല്‍ മരണപ്പെട്ടുപോയി. 
പേരില്‍ കോടതിയില്‍ ഹാജരാക്കുന്നതിനും, മറ്റ്‌ ഇതര 
ആവശ്യങ്ങള്‍ക്കും വേണ്ടി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്പ്പെട്ടുകൊണ്ട്‌ പരേതന്റെ സഹോദരന്‍ ടി വില്ലേജില്‍ 
രേഖാമന്ദിരത്തില്‍ ബാബുരാജന്‍ കൊട്ടാരക്കര തഹശീല്‍ദാര്‍ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതില്‍ പരേതന്റെ 


അവകാശിയായി താഴെ പറയുന്നയാള്‍ മാത്രമാണുള്ളതെന്നറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസന്‍ 
ബന്ധം 
ബാബുരാജന്‍ സഹോദരന്‍ 67 


പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും മരണപ്പെട്ടു 
ട്ടുള്ളതാണ്‌. ടിയാന്‍ സന്താനങ്ങള്‍ ഇല്ലാത്തതാണ്‌. പരേതന്റെ 
നിയമാനുസൃത അവകാശി ഇതില്‍ മുകളില്‍ രേഖപ്പെടുത്തിയി 
ട്ടുള്ളയാള്‍ മഠ്രതമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്ും കേരള ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീല്‍ദാര്‍ 
രേഖാകള്‍ സഹിതം 


മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 


സമര്‍പ്പിക്കേ ണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാലിലും 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


74 


(2) 


നമ്പര്‍ എ4-15009/2020. 2020 നവംബര്‍ 13. 


കൊട്ടാരക്കര താലൂക്കില്‍ കടയ്ക്കല്‍ വില്ലേജില്‍ 
ഇളമ്പഴന്നൂര്‍ പി. ഒ., വെള്ളാര്‍വട്ടം, വൃന്ദാവനം വീട്ടില്‍ 
ലിജു, എം. എന്‍. 14-10-2020-ല്‍ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. പരേതന്റെ പേരിലുള്ള ആശ്രിത 
നിയമനത്തിനും സര്‍ക്കാരില്‍ നിന്നുള്ള ആനുകൂല്യങ്ങള്‍ക്കും, 
സാമ്പത്തിക ഇടപാടുകള്‍ക്കും മറ്റ്‌ ഇതര ആവശ്യങ്ങള്‍ക്കും 
വേണ്ടി ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ 
പരേതന്റെ ഭാര്യ ടിയില്‍ ആശ, വി. എല്‍. കൊട്ടാരക്കര 
തഹശീല്‍ദാര്‍ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആശ, വി. എല്‍. ഭാര്യ 30 
2 തീര്‍ത്ഥലക്ഷ്മി മകള്‍ 6 
3 നളിനി മാതാവ്‌ 60 


ഇതില്‍ രകമനമ്പര്‍ 2 മൈനറും രകമനമ്പര്‍ 1-ന്റെ 
സംരക്ഷണയിലുമാണ്‌. പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ ഇതില്‍ മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ള വര്‍ 
മാരധ്തമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീല്‍ദാര്‍ 
മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖകള്‍ സഹിതം 
സമര്‍പ്പിക്കേ ണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


MAUB ag)4-14921/2020. 2020 നവംബര്‍ 13. 


കൊട്ടാരക്കര താലൂക്കില്‍ മാങ്കോട്‌ വില്ലേജില്‍ ചിതറ, 
മാങ്കോട്‌ പി. ഒ., നവീനം വീട്ടില്‍ സജീവ്‌, എസ്‌. 6-10-2020-ല്‍ 
മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്‌. പരേതന്റെ പേരിലുള്ള 
വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനും ഇന്‍ഷ്വറന്‍സ്‌ 
സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും മറ്റ്‌ ഇതര 
ആവശ്ുങ്ങള്‍ക്കും വേണ്ടി ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്പ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ടിയില്‍ സന്ധ്യാ ദയാല്‍ 
കൊട്ടാരക്കര തഹശിീല്‍ദാര്‍ മുമ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സന്ധ്യാദയാല്‍ ഭാര്യ 45 
2 എസ്‌. നവീന്‍ മകന്‍ 20 
പരേതന്റെ മാതാവ്‌ മരണപ്പപെട്ടിട്ടുള്ളതാണ്‌. 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ മുകളില്‍ 
രേഖപ്പെടുത്തി യിട്ടുള്ള വര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖകള്‍ സഹിതം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


